Kerala Gazette No . 42 dated 22nd October 2019 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ: ബി . രാധാകൃഷ്ണൻ) 


നമ്പർ എഫ് - 3521 / 2019. 


2019 ജൂ 


ലൈ 12. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, കടയ്ക്കൽവില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 തീയതിയിലെ LA3- 54647 -ാം നമ്പർ പരിപത്രം. 


(3) കടയ്ക്കൽവില്ലേജിൽ കടയ്ക്കൽമുറിയിൽ ആറ്റുപുറത്ത്പുത്തൻ വീട്ടിൽ നിന്നും കൈലൈൻ 
-- അപ്പാർട്ട്മെന്റ് 9 ബി -യിൽ താമസം അബ്ദുൾമജീദ് മകൻ അബ്ദുൾ വഹാബ് സമർപ്പിച്ച അപേക്ഷ . 


| (4) കൊട്ടാരക്കര തഹശീൽദാരുടെ 17- 6 -2019- ലെ എഫ്1- 3770/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടില്ലെന്നും ആയത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ / 

6 - 3 - 2010 - ലെ 
റീസർവ്വ വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


നിർണ്ണയിച്ച് 
ക്ലാസിഫിക്കേഷൻ 


നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


47 / 3 - 2 


Government 


5, 00,000 


49 


Property 


ശ്രീ . അബ്ദുൾ വഹാബ്, കൊട്ടാരക്കര കടയ്ക്കൽ 
ആറ്റുപുറത്ത്, 
പുത്തൻവീട്, 
കടയ്ക്കൽ 


Residential Plot 

with PWD 
road access 


Gaz . No. 42 /2019 /DTP/CLR ( Fair Value - Supplement). 


265 


നമ്പർ എഫ് -4142/ 2019 . 

2019 ജൂ ലൈ 24. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, നെടുവത്തൂർ വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 തീയതിയിലെ 54647 -ാം നമ്പർ പരിപത്രം. 


(3) നെടുവത്തൂർ വില്ലേജിൽ നെടുവത്തൂർ മുറിയിൽ സന്തോഷ് വിഹാറിൽ ശ്രീ. കോമളൻ സമർപ്പിച്ച അപേക്ഷ . 


( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 16 -7 - 2019 - ലെ എഫ്. 10164 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്തു വില നിശ്ചയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർ / 

6 - 3 - 2010 - ലെ 
വില്ലേജ്, 

റീസർവ്വ വിജ്ഞാപനത്തിലെ 
ബ്ലോക്ക് 

- സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച് 
വില (ആർ 
ഒന്നിന്) 


കൊട്ടാരക്കര നെടുവത്തൂർ 


353/ 2 


5, 00, 000 


- ശ്രീ . കോമളൻ, 
സന്തോഷ് വിഹാർ, 

നെടുവത്തൂർ 


Wet land 
3 95, 000 


Residential Plot 

with NH 
road access 


നമ്പർ എഫ് - 2994 /2019. 


2019 ജൂ 


ലൈ 29 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില നടപടിക്രമത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയ സർവ്വേ നമ്പർ തിരുത്തി വായിക്കുന്നത് 

സംബന്ധിച്ച്. 
സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) കൊല്ലം സബ് കളക്ടറുടെ 2 - 9 - 2017 തീയതിയിലെ എഫ് 19759 / 2016 നമ്പർ നടപടിക്രമം. 


(3) കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് വില്ലേജിൽ ശ്രീലത വിലാസം വീട്ടിൽ ശ്രീ . ഭാർഗവൻ 28- 5 - 2019 - ൽ 

സമർപ്പിച്ച അപേക്ഷ . 


കൊട്ടാരക്കര താലൂക്കിൽ വെളിയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 30 - ൽ സർവ്വ 292/5 - ൽപ്പെട്ട ഭൂമി ഫെയർവാല്യൂ രജിസ്റ്ററിൽ 
( Sl . No. 7770 ) സർക്കാർ സ്ഥലം എന്ന് രേഖപ്പെടുത്തി * 1 ആയി വില വച്ച് വിജ്ഞാപനം ചെയ്തു വന്നത് തിരുത്തി 
കിട്ടുന്നതിന് അപേക്ഷ സമർപ്പിച്ചതനുസരിച്ച് Residential Plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ 1- ന് 
? 5,000 വില നിശ്ചയിച്ച് സൂചന (2) പ്രകാരം ഉത്തരവായിട്ടുള്ളതായിരുന്നു . പ്രസ്തുത ഉത്തരവിൽ അപേക്ഷാ വസ്തുവിന്റെ 


266 


സർവ്വേ നമ്പർ 292/5 എത്തിനു പകരം 295 / 5 എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ആയത് പരിഹരിക്കുന്നതിലേക്കായി 
സൂചന (3) പ്രകാരം അപേക്ഷ ലഭ്യമായിട്ടുള്ളതാണ്. ടി അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം സബ് കളക്ടറുടെ കാര്യാലയ 
ത്തിലെ എഫ്. 19759 / 2016 -ാം നമ്പർ ഫയൽ പരിശോധിച്ചതിൽ നിന്നും ടി വസ്തു വിന്റെ ശരിയായ സർവ്വേ നമ്പർ 292 / 5 
എന്നതാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


കൊല്ലം സബ് കളക്ടറുടെ 2- 9- 2017- ലെ എഫ്. 19759/2016 -ാം നമ്പർ നടപടിക്രമത്തിൽ സർവ്വേ/ റീസർവ്വേ/ സബ് ഡിവിഷൻ 
നമ്പർ എന്ന കോളത്തിലെ സർവ്വേ നമ്പർ “ 295 / 5 ” എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് “292 / 5 ” എന്ന് തിരുത്തി വായിക്കുവാനും മറ്റ് 
വിവരങ്ങളിൽ തിരുത്തൽ ഇല്ല എന്നും ഉത്തരവാകുന്നു . 


നമ്പർ എഫ്-4229/2017/എൽഡിസ്. 

2019 ആഗസ്റ്റ് 6. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, മൈലം വില്ലേജ് 

- അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 
സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4 ). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 തീയതിയിലെ LA 3- 54647 -ാം നമ്പർ പരിപ്രതം. 
(3) മൈലം വില്ലേജിൽ മൈലം മുറിയിൽ ചൈതന്യയിൽ ശ്രീമതി ജലജകുമാരി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 16 - 7 - 2019 - ലെ എഫ് 1. 8805/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്തു വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർ / 

6 - 3 - 2010 - ലെ 
വില്ലേജ്, 

വിജ്ഞാപനത്തിലെ 
- റീസർവെയ 
ബ്ലോക്ക് 

- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില (ആർ 
- ഒന്നിന്) 


- കൊട്ടാരക്കര 


428 / 8 


Wet Land 


8 , 000 


ശ്രീമതി ജലജകുമാരി, 
ചൈതന്യം, 
മൈലം 


- മൈലം, 
ബ്ലോക്ക്-13 


Government 

Property 


നമ്പർ എഫ്- 4628/2017 / എൽഡിസ്. 

2019 ആഗസ്റ്റ് 14 . 
വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, ഇട്ടിവ വില്ലേജ് 

- അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 
സൂചന : - (1) കേരള മുദ്രപ്രതി നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 2019 തീയതിയിലെ LA3- 54647 -ാം നമ്പർ പരിപത്രം. 
(3) ഇട്ടിവ വില്ലേജിൽ കീഴ്തോണി മുറിയിൽ അൻസി മൻസിലിൽ ശ്രീമതി സൈനബാ ബീവി സമർപ്പിച്ച അപേക്ഷ . 

( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 9 -8 - 2019 - ലെ എഫ്1- 12275 /19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

267 


പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകയുടെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, - സർവ്വ / 

6 - 3 - 2010 - ലെ 
ബ്ലോക്ക് 

- റീസർ / വിജ്ഞാപനത്തിലെ 

- സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 
നമ്പർ 

- വിലയും 


നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


68/ 4 


20, 000 


ഇട്ടിവ 
ബ്ലോക്ക്- 46 


Government 

Property 


ശ്രീമതി സൈനബാ ബീവി, കൊട്ടാരക്കര 
അൻസി മൻസിൽ, 
പുത്തൻവീട്, 
കീഴ്തോണി, 


Garden land 

without 
road access 


3 1 


ഇട്ടിവ 


നമ്പർ എഫ്- 4382/ 2019 /എൽഡിസ്. 


2019 ആഗസ്റ്റ് 14. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, മാങ്കോട് വില്ലേജ് 

- അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 -ാം തീയതിയിലെ LA 3 54647 -ാം നമ്പർ പരിപ്രതം. 


| (3) മാങ്കോട് വില്ലേജിൽ മുതയിൽ മുറിയിൽ തലൂർ, പൊയ്ക്കുവിള വീട്ടിൽ ശ്രീമതി സരസ്വതി സമർപ്പിച്ച അപേക്ഷ . 


( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 27 - 7 -2019 -ാം തീയതിയിലെ എഫ്1. 10124 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്തു വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുതഅപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകയുടെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / 

6 - 3 - 2010 - ലെ 
റീസർവ്വി വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


നിർണ്ണയിച്ച് 
വില ( ആർ 
ഒന്നിന്) 


കൊട്ടാരക്കര 


214 / 13 


20 ,000 


ശ്രീമതി സരസ്വതി, 
പൊയ്ക്കുവിള വീട്, 
തച്ചൂർ, മാങ്കോട് 


- മാങ്കോട് 
ബ്ലോക്ക്-53 


Government 

Property 


Garden land 

without 
road access 


268 


നമ്പർ എഫ് -4231/ 2019. 


2019 ആഗസ്റ്റ് 16 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, വാളകം വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2- 2019 -ാം തീയതിയിലെ LA3 54647-ാം നമ്പർ പരിപത്രം. 


(3) വാളകം വില്ലേജിൽ കൊട്ടക്കാട് കിഴക്കതിൽ വീട്ടിൽ ശ്രീ . അലക്സസ്ലൂക്കോസ് സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 20 -7- 2019 -ാം തീയതിയിലെ എഫ്1. 10905/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷ കന്റെ കൈവശവസ്തു വിൽ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ / 

6 - 3 - 2010 - ലെ 
- റീസർ / വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


നിർണ്ണയിച്ച് 
ക്ലാസിഫിക്കേഷൻ 


നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


437 / 1 - 2 - 1 


Wet Land 


10 , 00,000 


വാളകം 
ബ്ലോക്ക്-25 


ശ്രീ. അലക്സ്ലൂക്കോസ്, കൊട്ടാരക്കര 
കൊട്ടക്കാട് 
കിഴക്കതിൽ, 
വാളകം. 


നമ്പർ എഫ്-4509 // 2017/എൽഡിസ്. 

2019 ആഗസ്റ്റ് 17. 
വിഷയം: - ഭൂമിയുടെ ന്യായവില -- പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, മൈലം വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2 - 2019 തീയതിയിലെ LA 3 54647 -ാം നമ്പർ പരിപ്രതം. 
(3) മൈലം വില്ലേജിൽ മൈലം മുറിയിൽ പാലക്കാവിൽ വീട്ടിൽ ശ്രീ . ഗോകുൽനാഥ് സമർപ്പിച്ച അപേക്ഷ . 


(4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 3 - 8 - 2019 -ാം തീയതിയിലെ എഫ് 1. 4041/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുതഅപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


Gaz. No. 42/2019/DTP/CLR (Fair Value-Supplement). 


269 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 -2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ 


വില്ലേജ്, 


താലൂക്ക് 


- പേരും 


ബ്ലോക്ക് 


സർവ്വ / 

6 - 3 - 2010 - ലെ 
റീസർ / വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


മേൽവിലാസവും 


നമ്പർ 


കൊട്ടാരക്കര 


മെലം 


59 / 1- 3 - 2 


15, 000 


ശ്രീ. ഗോകുൽനാഥ്, 
പാലക്കാവിൽ വീട്, 


ബ്ലോക്ക്- 15 


Water Logged Land 
(Wet Land ) 

5, 000 


Residential Plot 
with Panchayath 

road access 


മെലം. 


നമ്പർ എഫ്-3611 /1/ 2019 /എൽഡിസ്. 


2019 ആഗസ്റ്റ് 19 . 


വിഷയം: - ഭൂമിയുടെ ന്യായ വില -- പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, ഇട്ടിവ വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 -2019 -ാം തീയതിയിലെ LA3 54647 -ാം നമ്പർ പരിപ്രതം. 


(3) ഇട്ടിവ വില്ലേജിൽചുണ്ട്മുറിയിൽ ശ്രീരാമവിലാസത്തിൽ ശ്രീ . രാജൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 18 -6 - 2019 -ാം തീയതിയിലെ എഫ്1 2015 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 -2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, സർവെയ 

6 - 3 - 2010 - ലെ 
ബ്ലോക്ക് 

റീസർ / വിജ്ഞാപനത്തിലെ 
നമ്പർ സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില (ആർ 
ഒന്നിന്) 


കൊട്ടാരക്കര 


41/ 2 


Government Property 


13 ,200 


ശ്രീ . രാജൻപിള്ള, 
ശ്രീരാമവിലാസം, 
ഇട്ടിവ 


ഇട്ടിവ 
ബ്ലോക്ക്-45 


Hill tract 
with road access 


3 1 


270 


നമ്പർ എഫ് - 4358 / 2019. 

2019 ആഗസ്റ്റ് 19. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, നെടു വത്തൂർ വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2- 2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 
(3) നെടുവത്തൂർ വില്ലേജിൽ വല്ലം മുറിയിൽ നെല്ലിക്കാലഴികത്ത്, അജിത്ത് ഭവനിൽ ശ്രീമതി വിജയമ്മ 

സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 23 -7 - 2019 -ാം തീയതിയിലെ എഫ്1 -8422 /19 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ ( 3) -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിൽ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 


താലൂക്ക് 


പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / 

6 - 3 - 2010 - ലെ 
- റീസർവ്വ / വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
പുനർ 

- നിർണ്ണയിച്ച 
നിർണ്ണയിച്ച് 

വില ( ആർ 
ക്ലാസിഫിക്കേഷൻ 

ഒന്നിന്) 


കൊട്ടാരക്കര നെടുവത്തൂർ 


481/ 14 - 3 


60, 000 


Wet Land 

6,000 


ശ്രീമതി വിജയമ്മ, 
നെല്ലിക്കാലഴികത്ത്, 
അജിത്ത് ഭവൻ, വല്ലം, 
നെടുവത്തൂർ 


Residential Plot 
with Panchayath 

road access 


( 11) 


നമ്പർ എഫ്- 4440 / 2019/ എൽഡിസ്. 


2019 ആഗസ്റ്റ് 19 . 


വിഷയം: - ഭൂമിയുടെ ന്യായ വില - പു ന ലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, വെളിന ല്ലൂർ വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 -ാം തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 


(3) വെളിനല്ലൂർ വില്ലേജിൽ കരിങ്ങന്നൂർ മുറിയിൽ പുതുശ്ശേരി അമ്പാടിയിൽ ശ്രീ . പുരുഷോത്തമൻ സമർപ്പിച്ച 
അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 25- 7- 2019 -ാം തീയതിയിലെ എഫ്1- 9195 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ (3) -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


271 


പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3-2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / 

6 - 3 - 2010 - ലെ 
റീസർ / വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

- വിലയും 


പുനർ 
- നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില (ആർ 
ഒന്നിന്) 


181/ 14 


1, 00 , 000 


ശ്രീ . പുരുഷോത്തമൻ, 
അമ്പാടി, പുതുശ്ശേരി, 
വെളിനല്ലൂർ 


കൊട്ടാരക്കര വെളിനല്ലൂർ 

ബ്ലോക്ക്- 38 


ാട്ടാരക്കര വെളിനല്ലൂർ 


18 /14 


Residential Plot 
with PWD road 

access 


( 12 ) 


നമ്പർ എഫ്- 4472 / 2019/ എൽഡിസ്. 


2019 ആഗസ്റ്റ് 19 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുന ലൂ ർ സബ് ഡിവി ഷ ൻ - കൊട്ടാ ര ത ര താലൂക്ക്, വാളകം വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - ( 1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 2019 -ാം തീയതിയിലെ LA 3 54647 -ാം നമ്പർ പരിപ്രതം. 


(3) വാളകം വില്ലേജിൽ വാളകം മുറിയിൽ ഇല വിള തെക്കേ വിള വീട്ടിൽ ശ്രീ . റ്റിറ്റി ലൂക്കോസ് & 

ശ്രീമതി ജൂലി മേരി റ്റിറ്റി സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 2 - 8- 2019 -ാം തീയതിയിലെ എഫ് 1-11765 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010- ലെ വിജ്ഞാപനത്തിൽ (3) -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ള അപേക്ഷകരുടെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകരുടെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെയ 

6 - 3 - 2010 - ലെ 
റീസർ / വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില (ആർ 
ഒന്നിന് 


- 433 / 15 


Wet Land 


10 , 00 ,000 


ശ്രീ . റ്റിറ്റി ലൂക്കോസ് കൊട്ടാരക്കര 
& ശ്രീമതി ജൂലി മേരി റ്റിറ്റി, 
ഇലവിളതെക്കേതിൽ വീട്, 


വാളകം, 
ബ്ലോക്ക്- 25 


വാളകം 


272 


നമ്പർ എഫ്- 2619 / 2019 /എൽഡിസ്. 

2019 ആഗസ്റ്റ് 31. 
വിഷയം : - ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, ചടയമംഗലം വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം. 


(3) ചടയമം ഗലം വില്ലേജിൽ അക്കോണം മുറിയിൽ എ . എസ്. മൻസിലിൽ ശ്രീമതി അൻഹ ഫാത്തിമ 
- സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 8-5 -2019 , 19 - 8-2019 എന്നീ തീയതികളിലെ എഫ്1 - 3573/ 19 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 


താലൂക്ക് 


പേരും 
മേൽവിലാസവും 


സർവ്വ/ 

6 - 3 - 2010 - ലെ 
വില്ലേജ്, 

റീസർവ്വ / വിജ്ഞാപനത്തിലെ 
ബ്ലോക്ക് 

- സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില (ആർ 
ഒന്നിന്) 


300 / 4 


25 ,000 


ശ്രീമതി അൻഹ ഫാത്തിമ, കൊട്ടാരക്കര ചടയമംഗലം 
എ . എസ്. മൻസിൽ, 

ബ്ലോക്ക്-42 
അക്കോണം, 


Government 
Property 
Re. 1 


Residential Plot 
with Private 


road access 


ചടയമംഗലം 


( 14 ) 


നമ്പർ എഫ്-4196/ 2019/എൽഡിസ്. 


2019 ആഗസ്റ്റ് 31 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുന ലൂ ർ സബ് ഡി വി ഷ ൻ - പു ന ലൂർ താലൂക്ക്, വാള ക്കോട് വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 -ാം തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 


(3) വാളക്കോട് വില്ലേജിൽ വിളക്കുവെട്ടം മുറിയിൽ സൌമ്യ ഭവനിൽ ശ്രീ. ദേവദാസൻ സമർപ്പിച്ച അപേക്ഷ . 


(4) പുനലൂർ തഹശീൽദാരുടെ 10 - 7 -2019, 30 -8 - 2019 എന്നീ തീയതികളിലെ ബി3 - 4430/ 19 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ (3) -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


Gaz . No. 42 / 2019 /DTP /CLR (Fair Value - Supplement). 


273 


| 10 


| പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് 6-3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . - 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെയ 

6 - 3 - 2010 - ലെ 
റീസർവെയ വിജ്ഞാപനത്തിലെ 
- സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
- നമ്പർ 

- വിലയും 


പുനർ 
- നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില (ആർ 
ഒന്നിന്) 


പുനലൂർ വാളക്കോട് 


- 538 / 1/ 258 


18 ,500 


ശ്രീ . ദേവദാസൻ, 
സൌമ്യ വിലാസം, 
വെഞ്ചേമ്പ് പി . ഒ., 
(ചെമ്മന്നൂർ വീട്, 
വിളക്കുവെട്ടം, വാളക്കോട്) 


Government 
Property 
Re. 1 


Residential Plot 
with NH /PWD 
road access 


( 15) 


നമ്പർ എഫ്- 4532/ 2019 /എൽ. ഡിസ്. 

2019 സെപ്റ്റംബർ 2. 
വിഷയം: - ഭൂമിയുടെ ന്യായ വില -- പുനലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക്, പട്ടാഴി വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 -ാം തീയതിയിലെ LA 3 -54647 -ാം നമ്പർ പരിപത്രം. 


(3) കലയപുരം വില്ലേജിൽ കലയപുരം മുറിയിൽ നന്ദനം വീട്ടിൽ ശ്രീ. സി. എൻ. നന്ദകുമാർ സമർപ്പിച്ച അപേക്ഷ . 

(4) പത്തനാപുരം തഹശീൽദാരുടെ 18 -7 - 2019 - ലെ ബി6- 4646/19 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർവെയ 

6 - 3 - 2010 - ലെ 
വില്ലേജ്, 

റീസർവെ വിജ്ഞാപനത്തിലെ 
ബ്ലോക്ക് 

- സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


20, 000 


ശ്രീ. സി . എൻ. നന്ദകുമാർ, പത്തനാപുരം 
നന്ദനം, കലയപുരം 
പി. ഒ., കലയപുരം 


പട്ടാഴി 596 / 1 ( old 
ബ്ലോക്ക്- 05 Survey No. 1578 

Part) 


Government 
Property 
Re. 1 


Residential Plot 
with Panchayath 

road access 


274 


11 


( 16 ) 


നമ്പർ എഫ്- 4614 / 2017/ എൽ. ഡിസ്. 


2019 സെപ്റ്റംബർ 2. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, വാളകം വില്ലേജ് 

- അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2-2019 -ാം തീയതിയിലെ LA 3 -54647 -ാം നമ്പർ പരിപത്രം. 


(3) വാളകം വില്ലേജിൽ വയയ്ക്കൽമുറിയിൽ പ്ലാവിള പുത്തൻ വീട്ടിൽ ശ്രീ . റ്റിജോ തോമസ് സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 7 - 8 - 2019 - ലെ എഫ് 1- 12407 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അ പേ ക്ഷ കന്റെ കൈവശവസ് തു വിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ള ത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


- ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / 

6 - 3 - 2010 - ലെ 
റീസർവെ വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
പുനർ 

- നിർണ്ണയിച്ച 
നിർണ്ണയിച്ച 

വില (ആർ 
ക്ലാസിഫിക്കേഷൻ 

ഒന്നിന്) 


കൊട്ടാരക്കര 


288 / 14 


Wet Land 


2 ,50,000 


ശ്രീ. റ്റിജോ തോമസ്, 
പ്ലാവിള പുത്തൻ വീട്, 
വയയ്ക്കൽ, വാളകം 


- വാളകം, 
ബ്ലോക്ക്- 26 


( 1T 


നമ്പർ എഫ്- 5058 / 2017 /എൽ. ഡിസ്. 


2019 സെപറ്റംബർ 4. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, കോട്ടുക്കൽ വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 


സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 -ാം തീയതിയിലെ LA 3- 54647 -ാം നമ്പർ പരിപ്രതം. 


- (3) കോട്ടു ക്കൽ വില്ലേജിൽ കോട്ടു ക്കൽ മുറി യിൽ ആനന്ദ ഭവനിൽ ശീ . ഗോപാ ല കൃഷ്ണപിള്ള 

സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 26 -8 - 2019 -ാം തീയതിയിലെ എഫ്1 - 10376/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

275 


12 


| പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് 6- 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


- സർ / 

6 - 3 - 2010 - ലെ 
വില്ലേജ്, 

റീസർ / വിജ്ഞാപനത്തിലെ 
ബ്ലോക്ക് 

- സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 
- നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച് 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില (ആർ 
ഒന്നിന്) 


301/ 16 - 2 


55 ,000 


ശ്രീ. ഗോപാലകൃഷ്ണപിള്ള കൊട്ടാരക്കര കോട്ടുക്കൽ, 
ആനന്ദഭവൻ, 

ബ്ലോക്ക്-43 
- കോട്ടുക്കൽ 


Government 
Property 
7 6,250 


Residential Plot 
with Panchayath 

road access 


നമ്പർ എഫ്-5073 / 2017/എൽ ഡിസ്. 

2019 സെപറ്റംബർ 4. 
വിഷയം: - ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ- കൊട്ടാരക്കര താലൂക്ക്, പൂയപ്പള്ളി വില്ലേജ് 

അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്ത ര വാ കു ന്നു . 
സൂചന : - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 -ാം തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപത്രം. 


(3) പൂയപ്പള്ളി വില്ലേജിൽ കൊട്ടറ മുറിയിൽ റോബിൻ ഭവനിൽ ശ്രീ . ബാബു സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 30 -8 - 2019 -ാം തീയതിയിലെ എഫ് 1- 13191/19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് 6- 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജി 
ബ്ലോക്ക 
നമ്പർ 


സർവെയ 

6 - 3 - 2010 - ലെ 
റീസർവെയ വിജ്ഞാപനത്തിലെ 
സബ്ഡിവിഷൻ ക്ലാസിഫിക്കേഷനും 
നമ്പർ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷൻ 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


58 / 25 


50 ,000 


ശ്രീ . ബാബു , 
റോബിൻ ഭവൻ, 
കൊട്ടറ, പൂയപ്പള്ളി 


കൊട്ടാരക്കര പൂയപ്പള്ളി, 

ബ്ലോക്ക്-33 


Government 
Property 

12,350 


Residential Plot 

with PWD 
road access 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
പുനലൂർ. 


റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


276 


